കേരള സർക്കാർ 
Government of Kerala 

2015 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL/ TV (N )/634/2015 -17 


COVERN 


- 


- - 


| 


ക 


രള സർക 
WMENT OF 


ാർ , 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2015 മാർച്ച് 17 
17th March 2015 
| 1190 മീനം 3 
3rd Meenam 1190 
1936 ഫാൽഗുനം 26 
26th Phalguna 1936 


Vol. IV 


) 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Industries Department 


ക്ലെയിം നോട്ടീസ് 


ദിവസത്തിനകം ലിക്വിഡേറ്റർ, കടമ്പനാട് പഞ്ചായത്ത് വനിത 


[ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം ചട്ടം 69 ( 2 ) 


- ഐ . സി. എസ്. ലിമിറ്റഡ് നമ്പർ 78 (ജൂനിയർ സഹകരണ 


പ്രകാരം) . 


ഇൻസ്പെക്ടർ I, ജില്ലാ വ്യവസായ കേന്ദ്രം, കോഴഞ്ചേരി) 


എന്ന മേൽവിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നമ്പർ JC I (1) /Lq.78 / 2015 . 


| 2015 ഫെബ്രുവരി 6. 


60 ദിവസത്തിനുശേഷം ഉന്നയിക്കപ്പെടുന്ന യാതൊരു 
ബാധ്യതകളോ അവകാശങ്ങളോ പരിഗണിക്കപ്പെടുന്നതല്ല എന്ന് 


പത്തനംതിട്ട ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ 


മാനേജരുടെ ഡി / 1549 / 08 തീയതി 3 - 2 - 2015 നമ്പർ 


അറിയിച്ചുകൊള്ളുന്നു . 


നടപടിക്രമമനുസരിച്ച് ടി സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ 


സമാപ്തീകരിക്കുന്നതിന് എന്നെ ചുമതലപ്പെടുത്തിയി 


ട്ടുള്ളതാണ്. ആകയാൽ ടി സൊസൈറ്റിയിൽ നിന്നും 


എന്തെങ്കിലും തുകകൾ കിട്ടാനുള്ള ആളുകൾ അവയുടെ 
വിശദാംശങ്ങൾ ഈ നോട്ടീസ് പ്രസിദ്ധം ചെയ്ത് 60 


( ഒപ്പ്) 

ലിക്വിഡേറ്റർ, 
കടമ്പനാട് പഞ്ചായത്ത് വനിത 

-- ഐ . സി . എസ്. ലിമിറ്റഡ് നമ്പർ 78 , 
ജില്ലാ വ്യവസായ കേന്ദ്രം, ജൂനിയർ സഹകരണ 
കോഴഞ്ചേരി. 

ഇൻസ്പെക്ടർ-I. 


24 


KERALA GAZETTE 


[PART III 


വയനാട് ജില്ലാ വ്യവസായകേന്ദ്രം ജനറൽ മാനേജരുടെ നടപടിക്രമം 


( ഹാജർ : സി . ധർമ്മരാജൻ) 


നമ്പർ ഡി / 2092/ 13 ( VI). 


2015 ഫെബ്രുവരി 2. 


വിഷയം: - വ്യവസായം - സഹകരണം- ലിക്വിഡേഷനിലുള്ള വയനാട് ജില്ലാ കരകൗശല വ്യവസായ സഹകരണ സംഘം 

ക്ലിപ്തം നമ്പർ S . IND ( W ) 76 , മീനങ്ങാടി പി . ഒ . രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


പരാമർശം: - (1) ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 15 - 7- 2005 - ലെ ഇതേ നമ്പർ ഉത്തരവ്. 


- (2 ) സംഘം ലിക്വിഡേറ്ററുടെ 13 - 1- 2015 - ലെ 


ജെ . സി . ഐ ./ 10 /എൽ 2014 നമ്പർ ഉത്തരവ്. 


വയനാട് ജില്ലാ കരകൗശല വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ S . IND ( W ) 76 , മീനങ്ങാടി പി. ഒ. എന്ന 
സംഘത്തിന്റെ പ്രവർത്തനം 1969 - ലെ കേരള സഹകരണ നിയമം സെക്ഷൻ 71 (1) പ്രകാരം സമാപ്തീകരിക്കുന്നതായി ലിക്വിഡേറ്റർ 
ആയി വൈത്തിരി താലൂക്ക് വ്യവസായ ഓഫീസിലെ ജൂനിയർ കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറെ നിയമിച്ച്ഉത്തരവാകുകയുണ്ടായി. 
ലിക്വിഡേറ്റർ ചാർജ്ജടുക്കുമ്പോൾ 9,100 ഷെയർ ഇനത്തിൽ ബാദ്ധ്യതയും 9,100 ബാങ്കിൽ ആസ്തിയായും ഉണ്ടായിരുന്നു . 
പ്രസ്തുത തുക ബാങ്കിൽ നിന്നും പിൻവലിച്ച് 15 % ലിക്വിഡേഷൻ ചാർജ്ജിനത്തിൽ ഗവൺമെന്റിലേക്ക് അടയ്ക്കുകയും 5 % 
ലിക്വിഡേഷൻ ചെലവിനത്തിൽ വിനിയോഗിക്കുകയും ചെയ്ത് ബാക്കി തുക അംഗങ്ങൾക്ക് തിരിച്ചു നൽകുകയുണ്ടായി. സംഘത്തിന് 
നിലവിൽ ആസ്തികളോ ബാധ്യതകളോ ഇല്ല . ഈ സാഹചര്യത്തിൽ സംഘത്തിന്റെ രജിസ്ട്രേഷൻ അന്തിമമായി റദ്ദ് ചെയ്ത് 
ഉത്തരവാകുന്നതിന് മേൽ പരാമർശം ( 2 ) പ്രകാരം ലിക്വിഡേറ്റർ ആയ ജൂനിയർ കോ -ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ 
അപേക്ഷിക്കുകയുണ്ടായി. 


ഉത്തരവ് 


- മേൽ സാഹചര്യത്തിൽ വയനാട് ജില്ലാ കരകൗശല വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ S. IND ( W ) 76 , 
മീനങ്ങാടി പി. ഒ. എന്ന സംഘത്തിന്റെ രജിസ്ട്രേഷൻ 1969- ലെ കേരള സഹകരണ സംഘം നിയമം 74 -ാം വകുപ്പ് അനുസരിച്ച് 
എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് റദ്ദ് ചെയ്തുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . സംഘത്തിന്റെ ലഭ്യമായ 
റിക്കാർഡുകൾ ലിക്വിഡേറ്റർ മൂന്ന് വർഷം സൂക്ഷിക്കേണ്ടതും അതിനുശേഷം ഈ ആഫീസിന്റെ അനുവാദം വാങ്ങി 
നശിപ്പിക്കേണ്ടതുമാണ്. 


ജില്ലാ വ്യവസായകേന്ദ്രം, 
വയനാട്. 


( ഒപ്പ്) 
ജനറൽ മാനേജർ. 


ക്ലെയിം നോട്ടീസ് 


നമ്പർ ജെ . സി . ഐ .24/എൽ/ 2014. 2015 ജനുവരി 1. 

- വയനാട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജരുടെ 
27 - 6 - 2014 - ലെ ഡി / 661/ 82 -ാം നമ്പർ ഉത്ത രവ് പ്രകാരം 
ലിക്വിഡേഷനിലായ സൗത്ത് വയനാട് കോഫീ ഗോവേർസ് 
വർക്കേഴ്സ് മോൾ സ്കെയിൽ വ്യവസായ സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ S. IND ( C) 127 എന്ന സംഘത്തിന്റെ 
പ്രവർത്തനം നിർത്തൽ ചെയ്ത് താലൂക്ക് വ്യവ സാ യ 
ഓ ഫീ സ് , വൈത്തിരി യിലെ ജൂനിയർ സഹ ക രണ 
ഇൻ സ് പെ ക്ടർ എന്ന വരെ പസ്തുത സംഘ ത്തിന്റെ 


ലിക്വിഡേറ്ററായി നിയമിച്ചിട്ടുള്ളതാകുന്നു . ടി സംഘത്തിൽ 
നിന്നും ആർക്കെങ്കിലും എന്തെങ്കിലും തുക ലഭിക്കാനുണ്ടെങ്കിൽ 
ആ വിവരം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ 
രണ്ട് മാസ ത്തി നകം ലിക്വി ഡേറ്ററായ എന്നെ നേരിട്ടോ 
ചുമ ത ല പ്പെട്ട ഏജന്റ് മു ഖ നയോ രേഖാമൂലം 
അറിയിക്കണമെന്നുള്ള വിവരം എല്ലാ സംഘാംഗങ്ങളെയും 
ഇടപാടുകാരെയും പൊതുജനങ്ങളെയും ഇതിനാൽ അറിയിച്ചു 
കൊള്ളുന്നു . 


ജില്ലാ വ്യവസായ കേന്ദ്രം, 
- വയനാട്. 


( ഒപ്പ്) 
ലിക്വിഡേറ്റർ. 


366 


